Kerala Gazette No. 42 dated 26th October 2010 . 
PART I 


Section iv 


00 


GOVERNMENT OF KERALA 


Home (SS - B ) Department 


NOTIFICATION 


G . O . (Ms.) No. 208 /2010 /Home. Dated , Thiruvananthapuram , 16th September 2010. 


S . R . O . No. 992 / 2010 . — WHEREAS, the place specified in the Schedule 
below is of vital importance to the country ; 


AND WHEREAS, information with respect thereto , or the destruction or 
obstruction thereof, or interference therewith , would be useful to an enemy ; 


Now , THEREFORE , In exercise of the powers conferred by sub -clause (d ) of 
clause (8 ) of section 2 of the Official Secrets Act, 1923 (Central Act 19 of 
1923 ), read with Notification S . O . No. 1285 dated the 4th May, 1963 of the 
Ministry of Home Affairs , Government of India , the Government of Kerala 
hereby declare the place specified in the Schedule below to be a “ Prohibited 
place ” for the purposes of the said Act and direct that a copy of this 
Notification , both in English and Malayalam languages , be affixed to the said 
place . 


SCHEDULE 


Name of installation 


Location 
Survey Number 
Area 
Village 
Taluk 
District 
Police Station 


: K . S . E .B . 33 KV Sub Station, 

Othukkungal 
: Manoor 
: 71/ 10 / 1 
: 0 . 3280 Hectares 
: Ponmala 
: Tirurangadi 
: Malappuram 
: Malappuram 


Boundaries 


East 


Property of ; 
(i) Smt. Kizhakkeppat Mariyumma, 

w /o Eledath Avaru Haji 
( ii ) Shri Eledath Kunjali 
( iii) Shri Eledath Abdul Razak 
( iv ) Shri Eledath Moideenkutty 
(v ) Smt. Eledath Kadheeja , (R . S . No . 71/ 11) 


South 


: 


Property of Shri Karat Alavi, (R . S . No. 71/ 10 / 2 ) 


West 


: Manoor-Poovad Road , (R . S. No. 71/9 ) 


North 


: 


Proposed Private Road , (R . S. No. 71/ 10 ) 


By order of the Governor, 


K . K . RAMANI, 
Additional Secretary to Government. 


Explanatory Note 


( This does not form part of the notification , but is intended to indicate its 
general purport.) 

It is considered necessary that the place mentioned in the Schedule to the 
above Notification , namely, the 33 KV Substation of the Kerala State Electricity 
Board at Othukkungal in Malappuram District should be declared as a “ Prohibited 
place” under the Official Secrets Act, 1923 (Central Act 19 of 1923 ) as the 
installation place is of vital importance to the country . 


The notification is intended to achieve the above object. 


ാ 


ആഭ്യന്തര (എസ്. എസ്.- ബി ) വകുപ്പ് 


വിജ്ഞാപനം 


സ . ഉ .( എം .എസ്.) നമ്പർ 208 /2010/ ആഭ്യന്തരം. 


തിരുവനന്തപുരം, 2010 സെപ്റ്റംബർ 16. 


എസ്. ആർ. ഒ . നമ്പർ 992 / 2010 . - താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള സ്ഥലം 
രാജ്യത്തിന് പരമപ്രധാനമായതിനാലും ; 


അതിനെ സംബന്ധിച്ചുള്ള വിവരമോ, അതിന്റെ നശീകരണമോ, തടസ്സപ്പെടു 
ത്തലോ അതിന്മേലുള്ള ഇടപെടലോ ഒരു ശത്രുവിന് പ്രയോജനകരമായിരിക്കുമെന്ന 
തിനാലും ; 


- ഇപ്പോൾ, അതിനാൽ, 1923 - ലെ ഔദ്യോഗിക രഹസ്യങ്ങൾ ആക്റ്റ് (1923 - ലെ 
19 -ാം കേന്ദ്ര ആക്ട്) - ലെ 2 -ാം വകുപ്പ് ( 8) -ാം ഖണ്ഡം ( ഡി ) ഉപഖണ്ഡം ഭാരത 
സർക്കാരിന്റെ ആഭ്യന്തരകാര്യ മന്ത്രാലയത്തിന്റെ 1963 മേയ് 4 -ാം തീയതിയിലെ 
എസ്. ഒ. 1285 -ാം നമ്പർ വിജ്ഞാപനത്തോട് ചേർത്ത് വായിച്ച പ്രകാരം, നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, താഴെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന 
സ്ഥലം പ്രസ്തുത ആക്റ്റിന്റെ ആവശ്യത്തിലേക്കായി ഒരു “നിരോധിത സ്ഥലം” 
ആയി ഇതി നാൽ പ്രഖ്യാപിക്കുകയും, ഈ വിജ്ഞാ പ ന ത്തിന്റെ ഇംഗ്ലീഷിലും 
മലയാളത്തിലുമുള്ള ഓരോ പകർപ്പ് പ്രസ്തുത സ്ഥലത്ത് പതിപ്പിച്ചിരിക്കണമെന്ന് 
നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു . 

- പട്ടിക 
യന്ത്രാപകരണ സ്ഥാപനത്തിന്റെ : കെ .എസ്. ഇ . ബി . 33 കെ . വി. സബ് 
പേര് 

സ്റ്റേഷൻ, ഒതുക്കുങ്ങൽ 


സ്ഥാനം 


- മാന്നൂർ 


| 71 / 10 / 1 


- 0.3280 ഹെക്ടർ 


സർവ്വേ നമ്പർ 
വിസ്തീർണ്ണം 
വില്ലേജ് 
താലൂക്ക് 


- പൊന്മല 


തിരൂരങ്ങാടി 


ജില്ല 


മലപ്പുറം 


പോലീസ് സ്റ്റേഷൻ 


- മലപ്പുറം 


കിഴക്ക് 


അതിരുകൾ 
- : (i) ശ്രീമതി കിഴക്കെപ്പാട്ട് മറിയുമ്മ, 

എളേടത്ത് അവറുഹാജിയുടെ ഭാര്യ 
- : ( ii) ശ്രീ . എളേടത്ത്കുഞ്ഞാലി, 
: ( iii) ശ്രീ. എളേടത്ത് അബ്ദുൾ റസാക്ക്, 

(iv) ശ്രീ . എളേടത്ത് മൊയ്തീൻ കുട്ടി, 
- : (v) ശ്രീമതി എളേടത്ത്കതീജ എന്നിവരുടെ വക 

കൈവശസ്ഥലം, ( റീ സർവ്വേ നമ്പർ 71 / 11 ). 
- ശ്രീ . കാരാട്ട് അലവിയുടെ കൈവശസ്ഥലം, 

( റീ സർവ്വേ നമ്പർ 71 / 10 / 2 ). 
സ്വകാര്യ റോഡിന് വേണ്ടി ഒഴിവാക്കിയ സ്ഥലം, 
( റീ സർവ്വേ നമ്പർ 71/ 10 ). 
മാണൂർ-പൂവാട് റോഡ് ( റീ സർവ്വേ നമ്പർ 71/ 09). 


തെക്ക് 


വടക്ക് 


പടിഞ്ഞാറ് 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 


കെ . കെ . രമണി, 
ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി. 


